GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL /TV ( N )/ 634/ 2018-20 


ാ 


സാ 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


2020 ജൂൺ 23 
23rd June 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1195 മിഥുനം 9 
9th Mithunam 1195 


25 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 2 
2nd Ashadha 1942 


PART III 


Commissionerate of Land Revenue 


23rd JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4351 


പേര് 


വയസ് 


( 2) 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ എൻ2-2427 / 2020. 


2020 മാർച്ച് 20. 


ചന്ദ്രിക ദേവി പിള്ള, സി . 


ഭാര്യ 


66 


2 


ദിവ്യ, സി . വി . 


മകൾ 


38 


3 


ദീപ്തി, സി . വി. 


35 


3 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല.) 


മരണമടഞ്ഞ സി . വാസുദേവൻ നായരുടെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആ യത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ എലിക്കാട്ടൂർ 
എന്ന സ്ഥലത്ത് കരിമരത്തിൽ പുത്തൻ വീട്ടിൽ ലക്ഷ്മി, ആർ. 
13-12-2019 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതയുടെ 
പേരിലുള്ള പെൻഷൻ തുടർന്ന് ഇളയ മകനായ അനിൽകുമാറിന്റെ 
പേരിൽ ലഭിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേതയുടെ 
മൂത്ത മകനായ സുരേഷ് കുമാർ , കെ . എസ്., സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതയുടെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


കമ 


പേര് 


പരേതയുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


1 


മകൻ 


47 


താലൂക്കാഫീസ്, 
കുന്നത്തൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


സുരേഷ്കുമാർ, കെ . എസ്. 
അനിൽകുമാർ, കെ . എസ്. 


2 


42 


: 


Pathanapuram Taluk 


പരസ്യം 


( 1) 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ആയതിനാൽ കമ നമ്പർ 1-0 2-0 കക്ഷികൾ പരേതയുടെ 
അന ന്ത രാ വ കാ ശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം ആക്ഷേ പം ബോധിപ്പി ക്കേ ണ്ട താ ണ്. 
കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 

ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ എൻ2-2646 | 2020 . 


2020 മാർച്ച് 20 . 


പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിൽ തെക്കേത്തേരി 
എന്ന്സ്ഥലത്ത് കുഴിവിള വടക്കേ തിൽ വീട്ടിൽ ചന്ദിക 
28-11-2019 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് പട്ടാഴി സർവ്വീസ് 
സഹകരണ ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾ 
ക്കു മായി അവകാശ സർട്ടിഫിക്കറ്റ് അനു വാദിക്ക ണ മെന്ന് 
കാണിച്ച് പരേതയുടെ മകൻ രതീഷ്, ആർ. സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതയുടെ അവകാശി 
കളാണെന്ന് അറിയുന്നു . 


താലൂക്കാഫീസ്, 


( ഒപ്പ്) 
തഹശീൽദാർ. 


പത്തനാപുരം. 


അന്വഷണം 


Punalur Taluk 


പരസ്യം 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


1 


രമേശൻ 


ഭർത്താവ് 


69 


2 


രാജീവ്, ആർ. 


മകൻ 


32 


3 


രതീഷ്, ആർ. 


30 


3 


നമ്പർ ജി2-2633 2020 . 

2020 മാർച്ച് 19 . 
പു ന ലൂർ താ ലൂ ക്കിൽ ഇട മു ള യ് ൽ വില്ലേജിൽ 
ഭാഗ്യക്കുന്ന്കൃഷ്ണഭവനിൽ എ . വാസുദേവൻ 8-3-2017 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ പേരിലുള്ള 
വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനും മറ്റ് ഇതര ആവശ്യ 
ങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് 
കാണിച്ച് പരേതന്റെ മകൻ ടി വില്ലേജിൽ രാജി ഭവനിൽ 
വി. ചന്ദ്രബാബു സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ പരേതന്റെ അവകാശികളാണെന്നറിയുന്നു . 


പരേതയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മാതാവ് ജീവിച്ചിരി 
പ്പുണ്ട്. പരേതയുടെ ഭർത്താവ് 20 വർഷം മുമ്പ് ടിയാളുകളെ 
ഉപേക്ഷിച്ചുപോയിട്ടുള്ളതാണെന്ന് വില്ലേജാഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. ആയതിനാൽ ക്രമ നമ്പർ ( 1) മുതൽ (3 ) വരെ 
കക്ഷികൾ പരേതയുടെ അനന്തരാവകാശികളാണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പ 
മുള്ളപക്ഷം 

പരസ്യം കേരള ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നകം പത്ത നാ പു രം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


കമ 


ആ യ ത് 


ഈ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ട കക്ഷിയു വ യ സ് 
മായുള്ള ബന്ധം 


നമ്പർ 


വി . ചന്ദ്രബാബു 


മകൻ 


62 


2 


സുരേഷ് രാജു 


55 


3 3 


225 


